Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


നും സ 
VMENT OF 


V 
GOVERIZATION 


VEDALA 


- 


- 


न्याव व 


- 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


2nd February 2010 
2010 ഫെബ്രുവരി 2 
13th Magha 1931 
1931 മാഘം 13 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


വിജ്ഞാപനം 


No. PR1/ 369 / Window/ 1977/ 09. 


2009 ഡിസംബർ 1. 


ഇടുക്കി ജില്ലയിൽ നെടു ങ്കണ്ടം 66 കെ . വി . സബ് 
സ്റ്റേഷനിൽനിന്ന് കുത്തുങ്കൽ- നേര്യമംഗലം 110 കെ . വി. ലെനി 
ലേക്ക് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന 110 കെ . വി. ട്രാൻസ്മിഷൻ 
ലൈനിന്റെ സർവെ , പരിശോധന, നിർമ്മാണം മുതലായ 
പവർ ത്തി കൾ നട ത്തു വാ ൻ വൈദ തി ബോർഡിലെ 
ഉദ്യോഗസ്ഥൻമാരും ജീവനക്കാരും അവർ താൽക്കാലികമായി 
നിയമിക്കുന്നവരും ഉടുമ്പൻചോല താലൂക്കിലെ കൊന്നത്തടി, 
രാജാക്കാട്, കാന്തിപ്പാറ, ഉടുമ്പൻചോല , കൽകൂന്തൽ, പാറത്തോട്, 
പാമ്പാടുംപാറ , വാത്തിക്കുടി എന്നീ വില്ലേജുകളിലും സമീപ 
പദേ ശ ങ്ങ ളിലു മു ളള വസ്തു വകകളിൽ കൂടി അവരുടെ 
ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിന് ആവശ്യമെന്നുതോന്നുന്ന 
ഏതുസമയത്തും പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ഇലക്ട്രി 
സിറ്റി ആക്ട് 2003, സെക്ഷ ൻ 164, 185 (2 ) ( എ ) , ( ബി ) 
വകുപ്പ് അനുസരിച്ച് ബന്ധപ്പെട്ട എല്ലാവരേയും ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
തൊടുപുഴ. 


- ( ഒപ്പ്) 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


